Kerala Gazette No. 41 dated 17th October 2017 . 
PART III 

COMMISSIONERATE OF LAND REVENUE 

LAND FAIR VALUE NOTIFICATION 


THIRUVANANTHAPURAM DISTRICT 
തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ നടപടിക്രമം 
- (ഹാജർ : ശ്രീ . വെങ്കടേസപതി, എസ്., ഐ . എ . എസ്.) 


DO 


ം 


നമ്പർ ബി .11 - 35587 / 2017. 


2017 ആഗസ്റ്റ് 11 . 


വിഷയം : - ന്യായവില പുനർ നിർണ്ണയം- അപ്പീൽ അപേക്ഷ സംബന്ധിച്ച്. 
പരാമർശം: - 1. ശ്രീ . സേവ്യർ ആന്റ് ശ്രീമതി ലേഖ എന്നിവർ നൽകിയ 24 - 6 - 2017 - ലെ അപേക്ഷ . 


| 2. ആർ. ഡി . ഒ . കാര്യാലയത്തിൽ നിന്നുള്ള കെ2- 9512 / 17 -ാം നമ്പർ ഫയലും റിപ്പോർട്ടും. 


തിരു വ ന ന്ത പുരം താലൂക്കിൽ വെങ്ങാനൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 31- ൽ റീസർവ്വ 314 / 7 - ൽപ്പെട്ട ഭൂമിയ്ക്ക് 
നിശ്ചയിച്ചിരിക്കുന്ന ന്യായവില കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാൻഡ്) റൂൾസ് 1995 റൂൾ 5 
പ്രകാരം കുറവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ശ്രീ . സേവ്യർ ആന്റ് ശ്രീമതി ലേഖ എന്നിവർ അപേക്ഷ നൽകിയിരുന്നു . 


| പ്രസ്തുത ഭൂമിയ്ക്ക് ന്യായവില വിജ്ഞാപനത്തിൽ ആർ ഒന്നിന് - 3,00 ,000 (മൂന്ന് ലക്ഷം രൂപ മാത്രം) ആണ് 
നിശ്ചയിച്ചിരിക്കുന്നത്. ടിയാളുകളുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ആർ. ഡി. ഒ . കാര്യാലയത്തിൽ നിന്നും ബന്ധപ്പെട്ട ഫയൽ 
ലഭ്യ മാ ക്കി യി രു ന്നു . കൂടാതെ ടി അപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതിന് ജില്ലാ കളക്ടർ നിയോഗിച്ച തിന്റെ 
അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി കളക്ടർ (എൽ. ആർ.) അപേക്ഷകരെ ടിയാന്റെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിനായി 28 - 7 - 2017 - ന് 
നേരിൽ കേട്ടിരുന്നു . ടി വിചാരണ വേളയിൽ പരാതി കക്ഷികൾ തങ്ങളുടെ വസ്തുവിന് ന്യായവില നിശ്ചയിച്ചിരിക്കുന്നത് 
ഉയർന്ന വിലയാണെന്നും തൊട്ടടുത്ത സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുക്കളെക്കാളും കൂടുതലാണ്തന്റെ വസ്തുവിന് നിശ്ചയിച്ചി 
രിക്കുന്നത് എന്നും ആയതിനാൽ വില കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടു . ടി വാദം വിശദമായി പരിശോധിച്ചതിൽ ആക്ഷേപ 
വസ്തുവിന് സമീപമുള്ള സമാന വസ്തുക്കൾക്ക് എല്ലാംതന്നെ - 87,500 ആണ് ന്യായവില നിശ്ചയിച്ച് കാണുന്നത്. കൂടാതെ 
ആർ. ഡി. ഒ . കാര്യാലയത്തിലെ ഫയലിൽ ലഭ്യമായ വില്ലേജ് ഓഫീസറുടെ സ്കെച്ച് പരിശോധിച്ചതിൽ നിന്നും സമാന 
വസ്തുക്കൾക്ക് എല്ലാംതന്നെ - 87, 500 ആണ് ന്യായ വില നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. തുടർന്ന്, കേരള സ്റ്റാമ്പ് 
( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല ഓഫ് ലാൻഡ്) റൂൾസ് 1995 പ്രകാരം ടിയാളുകളുടെ അപേക്ഷയിൽ കൈക്കൊണ്ട് 
തീരുമാനം ചുവടെ ചേർക്കുന്നു . 


ഉത്തരവ് 


അപേക്ഷ കക്ഷികളായ ശ്രീ . സേവ്യർ ആന്റ് ശ്രീമതി ലേഖ എന്നിവർ അപേക്ഷിച്ചിരുന്നത്, തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള 
തിരുവനന്തപുരം താലൂക്കിൽ വെങ്ങാനൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 31- ൽ റീസർച്ചെ 314/ 7- ൽപ്പെട്ട ഭൂമിയ്ക്ക് ന്യായവില 
സാമ്യതയുള്ള സമീപ വസ്തുക്കൾക്ക് അനുസരണമായി കുറയ്ക്കണംഎന്നാണ്. ഇക്കാര്യം വിശദമായി പരിശോധിച്ചതിൽ, 
സമീപത്തുള്ള സമാനമായ 314 / 15, 314/ 6, 315 /6, 311/5, 311 /6, 311 /8 എന്നീ വസ്തുക്കൾക്ക് ന്യായവില - 87,500 ആണ് നിശ്ചയിച്ചിട്ടുള്ളത്. 
പരാതിക്കാസ്പദമായ ഭൂമി ടി വസ്തുക്കളോട് സമാനമായി കാണുന്നതിനാൽ തിരുവനന്തപുരം താലൂക്കിൽ വെങ്ങാനൂർ 
വില്ലേജിൽ ബ്ലോക്ക് 31- ൽ റീസർവെ 314 /7 - ൽപ്പെട്ട ടിയാന്റെ വസ്തു വിന് ഒരു ആറിന് - 87, 500 ന്യായവില നിശ്ചയിച്ച് 
ഇതിനാൽ ഉത്തരവാകുന്നു . 


FORM " C 
[ See Rule 6 ( 8 ) ] 


NOTIFICATION 
No. B . 11 /35587/2017. 

13th August 2017. 
Whereas , it is expedient to publish a notification showing revised value of land as required under Section 28A of 
the Kerala Stamps Act, 1959 read with sub -rule (8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules , 1995 , the fair value of the land in Thiruvananthapuram District is hereby fixed finally as shown in the 
schedule hereto : 
Gaz. No. 41/2017 /DTP/CLR (Fair Value -Supplement). 

219 


EDULE 


Name of 
District 


Name of 

Taluk 


Village and 
Survey No . with 
| Sub - division 


Corporation / 
Municipality / 
Panchayath 


Ward 


Classification 

by use 


Fair value 
of the land 
already fixed 


Revised 
Fair Value 
of land 


( 1 ) 


( 2 ) 


( 3 ) 


( 7 ) 


( 8 ) 


Thiruvana 
nthapuram 


Thiruvana 
nthapuram 


Venganoor 
Re-Sy. No . 314 /7 


( 4 ) - ( 5) ( 6) 
Venganoor - .. . Garden land 

with road acess 


3 , 00, 000 
(per Are ) 


87, 500 
(per Are ) 


Collectorate , 
Thiruvananthapuram . 


( Sd.) 
District Collector. 


KOLLAM DISTRICT 


FORM " C 
[ See Rule 5 (3 ) ] 

NOTIFICATION 
No . M1- 61969/2015 . 

26th August 2017. 
Whereas , it is expedient to publish a notification showing revised value of land as required under Section 28A of 
the Kerala Stamps Act, 1959 read with sub - rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules , 1955, the fair value of the land in Kollam District is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 


SI. 
No. 


Name of 
District 


Name of Name of Village and Corporation / a 

poration Classification 
Taluk Survey No . with Municipality / 

by use 
- Sub - division Panchayath 
(3) - ( 4 ) 

| ( 5 ) 

( 6 ) 


IFair value 
of the land 
already fixed 


Revised 
Fair Value 
of land 

( 8 ) 


- (1) 


( 7 ) 


(2) 
| Kollam 


1 


S 3 , 70 , 650 


- 2 , 98 , 870 


Karunagappally Karunagappally 

Block No. 10 , 
| Re-Sy. No . 587/ 7 


Karunagappally 
Municipality 


Residential 

Plot 


Collectorate , 
Kollam . 


( Sd.) 
District Collector (I/ C ). 


കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
[ ഹാജർ : ഡോ . ചിത്ര , എസ്. ( ഐ . എ . എസ്.)] 


നമ്പർ എഫ് - 1580 / 2017 . 

2017 ആഗസ്റ്റ് 17. 
വിഷയം : -ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - 1. കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , (Fixation of Fair Value of Land) 3 (7 ), ചട്ടം (4). 

- 2 . കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 - 2013 -ാം തീയതിയിലെ എം1 - 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
3. നെടുവത്തൂർ വില്ലേജിൽ കാർത്തിക ഭവനിൽ ശ്രീമതി ജയശ്രീ സമർപ്പിച്ച അപേക്ഷ . 
4. കൊട്ടാരക്കര തഹശീൽദാരുടെ 11 - 1- 2017 - ലെ എഫ്1 / 507 / 2017 -ാം നമ്പർ റിപ്പോർട്ട്. 
5. ഈ ഓഫീസിലെ 22 - 2 - 2017 - ലെ മേൽ നമ്പർ നടപടിക്രമം. 


സൂചന (3 ) അപേക്ഷ അനുസരിച്ച് സൂചന ( 4) റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 6- 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട 
നെടുവത്തൂർ വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 9, റീ - സർവ്വ നമ്പർ 578 / 5- ൽ ഉൾപ്പെട്ട വസ്തുവിന്റെ ന്യായവിലയിൽ ഉണ്ടായിട്ടുള്ള 
അപാകത പരിഹരിച്ച് സൂചന ( 5) ആയി ഉത്തരവായിരുന്നു . എന്നാൽ ടി ഉത്തരവിൽ ബ്ലോക്ക് നമ്പർ 9 എന്ന് ചേർക്കേണ്ടതിനു 
പകരം 42 എന്ന് ചേർത്താണ് ഉത്തരവായിരുന്നത്. ടി അപാകത പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കും പ്രകാരം അംഗീകരിച്ച് 
ഉത്തരവാകുന്നു . 

220 


ഉത്തരവ് 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


- സർവ്വ/ - 6 - 3 - 2010 - ലെ 

പുനർ 
റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച 
- സബ് ക്ലാസിഫിക്കേഷനും ക്ലാസി 
ഡിവിഷൻ - വിലയും ഫിക്കേഷൻ 
നമ്പർ 


- പുനർ 
നിർണ്ണയിച്ച് 
വില ( ആർ 
ഒന്നിന് 


കൊട്ടാരക്കര നെടുവത്തൂർ 


578/ 5 


50,000 


ശ്രീമതി ജയശ്രീ, 
കാർത്തിക ഭവനം, 
നെടുവത്തൂർ 


Wet land 
- 10 , 000 


Residential 
plot with 
Vehicular 
access 


| ( 2 ) 
നമ്പർ എഫ് - 3058/ 2017 . 

2017 ആഗസ്റ്റ് 18. 
വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന : - 1. കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ( Fixation of Fair Value of Land) ചട്ടം 3 (7 ), ചട്ടം (4 ). 

- 2. ശാസ്താംകോട്ട വില്ലേജിൽ കരിന്തോട്ടുവ മുറിയിൽ പാറപ്പുറത്ത് വീട്ടിൽ ശ്രീ . രാജൻ സമർപ്പിച്ച അപേക്ഷ . 
- 3. കുന്നത്തൂർ തഹശീൽദാരുടെ 7 - 2 - 2017, 12 - 7 - 2017 തീയതികളിലെ ബി4- 1200 / 2017 നമ്പർ റിപ്പോർട്ട്. 


- 2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെ പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sub - Division 


Taluk 


Village 


| SI . 
| No. 
-- 1 


Block 
No . 
15 


Re - Sy . 

No. 
295 - 


Local 

Body 
Sasthamcottah 

G . P . 


Fair value 
per Are 
- 10 ,000 


8 /1 


Kunnathoor 


Classification 

by use 
Residential 

Plot with 
pathway access 


Sasthamcottah 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


PATHANAMTHITTA DISTRICT 
പത്തനംതിട്ട ജില്ലാകളക്ടറുടെ നടപടിക്രമം 

( ഹാജർ: ആർ. ഗിരിജ , ഐ . എ . എസ്.) 


നമ്പർ സി11 - 127047 / 2017. 


2017 ജൂ 


ലൈ 27 . 


വിഷയം: -ഭൂമിയുടെ ന്യായ വില പുനർ നിർണ്ണ യം - കോഴഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ വില്ലേ ജിൽ ബ്ലോക്ക് 

നമ്പർ 25 - ൽ റീസർവ്വ 269/10- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന: - 1. ഓമല്ലൂർ വില്ലേജിൽ ഐമാലി മുറിയിൽ കാര്യത്തിൽ വീട്ടിൽ ശ്രീമതി ഭാരതിയമ്മയുടെ അപേക്ഷ . 

- 2 . അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 19 - 4 - 2017 - ലെ സി3 - 2012 / 17 നമ്പർ റിപ്പോർട്ട്. 
പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 25 - ൽ റീസർവ്വ 269 /10 - ൽപ്പെട്ട 
ഭൂമി ന്യായവില രജിസ്റ്ററിൽ ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയി 
ക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീമതി ഭാരതിയമ്മ സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 

അപേക്ഷാസ്ഥലം ഓമല്ലൂർ വില്ലേജിൽ 2727 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകയുടെ കൈവശത്തിലും കരം 
തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് - 3,00,000 (മൂന്നു ലക്ഷം രൂപ) ന്യായവില 
നിശ്ചിച്ച് "Residential plot with PWD road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്നും ടി വസ്തുവിലേക്ക് വഴിയായി ഉപയോ 
ഗിക്കുന്നതും 9463 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകയുടെ കൈവശത്തിലും കരം തീരുവയിലും ഉള്ളതുമായ ഓമല്ലൂർ 
വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 25 - ൽ റീസർവ്വേ 269 / 12 - ൽപ്പെട്ടതുമായ വസ്തുവിന് ആർ ഒന്നിന് - 3,00,000 (മൂന്നു ലക്ഷം രൂപ ) 
ന്യായവില നിശ്ചയിച്ച് " Wet land with PWD road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്നും സൂചന ( 2) പ്രകാരം അടൂർ 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടിട്ടുണ്ട്. 

221 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 25 - ൽ റീസർവ്വ 269 / 10 - ൽപ്പെട്ട 
Bel Residential plot with PWD road access 290 osoonloo Quog/5200l CO @ 6mlň - 3,00,000 ( 22m2 eIAMO 0301) 
ന്യായവില പുനർ നിർണ്ണയിച്ചും ടി വസ്തുവിലേക്ക് വഴിയായി ഉപയോഗിക്കുന്ന ടി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 25 - ൽ റീസർവ്വ 
269/ 12 - 08 Ooş QUINO Wet land with PWD road access 22m olsonovolod Quống1520701 BOB 63ml - 3, 00,000 (22m2 eloMo 
രൂപ ) ന്യായവില പുനർ നിർണ്ണയിച്ചും ഇതിനാൽ ഉത്തരവാകുന്നു . 

FORM C 

NOTIFICATION 
No. C3 - 127047/ 17 . 

27th July 2017 
Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 read with sub -rule (8 ) of Rule 4 of the Kerala Stamp (Fixation of Fair 
Value of Land ) Rules, 1995, the Fair Value of the land in Pathanamthitta District is hereby fixed finally as shown in 
scheduled hereto . 

SCHEDULE 

District - Pathanamthitta . 
Taluk - Kozhencherry . 

Village — Omalloor. 

Fair value 
Sub 
Survey Re - survey Re - survey. 

Revised Fair 
Panchayath / Ward Classification 
Division 

already value per Are 
No. Block 

Municipality Number by use 
No. 

fixed ☺ 
25 26910 Panchayath 

Residential plot 

3 , 00 ,000 
with PWD 

road access 
269 12 do. .. Wet land with 

3 , 00 ,000 
PWD road 

access 


No. 


25 


(Sd .) 


District Collector. 


FORM ‘ A ’ 
[ See Rule 4 ] 

NOTIFICATION 
No. LDis . 5339 / 2017 /C3. 

14th August 2017. 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act, 
1959 read with sub -rule (7 ) of Rule 3 and rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 ; 

Now , Therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey /re -survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in column (11) thereof. 


SCHEDULE 
District - Pathanamthitta . 


Taluk — Kozhencherry. 


Village - Aranmula . 


SurveyNo. 


Sl.No. 


SubDivision 
Number 


Re-survey Block 


Re-survey Number 


Re-survey SubDivision Number 


Panchayath/ Municipality/ 
Corporation 


NameofLocal Panchayath/ Municipality/ CorporationBody/ 


Nameand Numberof Ward 


Classification byuse 


Fairvalue perAres 


- 


43 


146 


7 - 1 


Panchayath 


Aranmula 


Edasseri Mala 


1,25 ,000 


07 


Hill Track 
with road 
access 


Revenue Divisional Office , 
Adoor. 


(Sd.) 
Revenue Divisional Officer. 


222 


FORM ‘ A ’ 
(See Rule 4 ) 
NOTIFICATION 


No . A2 - 1490 / 17 / D .Dis . 


25th July 2017 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act, 
1959 read with rule 4 of the Kerala Stamp ( Fixation of Fair Value of Land) Rules , 1995 , the Fair Value of the land in 
Block No. 14 Survey No. 166 /24 Kaviyoor Village Thiruvalla Taluk of Pathanamthitta District is hereby fixed as shown 
in the schedule hereto : 


SCHEDULE 


Ward 


Name of 
Disrict 


Name of 

Taluk 


Name of Village 
and Sy. No. and 
Sub Division No. 


Corporation / 
Municipality / 
Panchayath / 


Classification 

by use 


Fair value 

of the 
land fixed 


Pathanamthitta 


Thiruvalla 


Panchayath 


· 35 ,074 


Kaviyoor 
166 /24 


Residential plot 
with Panchayath 

road access 


Revenue Divisional Office , 
Thiruvalla . 


(Sd.) 
Revenue Divisional Officer . 


ERNAKULAM DISTRICT 

FORM “ C 
[ See Rule 5 (8) ] 
NOTIFICATION 


No. A2- 83/ 2017 . 


24th September 2017 . 


Whereas , it is expedient to publish a notification showing revised value of land as required under Section 28 ( A ) 
of the Kerala Stamp Act, 1959 read with sub -rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules, 1955 , the fair value of the land in Ernakulam District is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 
District - Ernakulam . 


Taluk — Aluva . 


Village — Angamaly. 


Survey 
Number 
with Sub 
Division 
Number 


Corporation / 
Municipality / 
Panchayath 


Ward & 

No . 


Classification 

by use 


Fair Value 
of the Land 
already fixed 
as per Are 


Revised 
Fair Value 
of land 
per Are 


Municipality 


· 10 ,00 ,000 


K11 


- 5 ,00,000 


Block - 11 
Re- survey 
Number 
109 / 5 - 6 


Residential Plot 
with PWD 
road access 


Collectorate , 
Ernakulam . 


( Sd.) 
District Collector. 


Gaz . No. 41/2017/DTP / CLR ( Fair Value - Supplement). 


223 


FORM ‘ A ’ 
( See Rule 4 ) 


NOTIFICATION 


No. A9 - 5669/2017 . 


18th August 2017 . 


Whereas, it is expedient to publish the fair value of land as required under Section 28 ( A ) of the Kerala Stamp 
Act, 1959 read with Rule (4 ) of the Kerala Stamp ( Fixation of Fair Value of Land) Rules , 1995; 

Now , Therefore , it is hereby made known to the public that the fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey /re -survey numbers of the Village and Taluk mentioned 
against each , shall be as shown against in the column ( 11 ) thereof. 


SCHEDULE 


Taluk - Muvattupuzha. 


Sub 
Division 

No . 


Sy. 
No . 


No . 


Re- Sy. 
Block 


Re- Sy. 
No . 


District — Ernakulam . 

Village — Thirumarady. 
Name of 
Re - Sy. Panchayath / Local Body Name 

Fair Value 
Sub Div. Municipality / Panchayath and Classification per Are 
No. Corporation Municipality/ No . of by use o 

Corporation Ward 
(6) (7) 
( 8 ) 

(9 ) ( 10) 

(11) 
. Panchayath Thirumarady . Residential Plot 50,000 

with Panchayath 

Road access 


(1) 
.. 


(2) 
359 


(3) 
5 /1 


(4) 
. 


(5) 
. 


Revenue Divisional 
Office , Muvattupuzha . 


( Sd.) 
Revenue Divisional Officer. 


MALAPPURAM DISTRICT 


FORM C 
[ See Rule 5 ( 8 )] 

NOTIFICATIONS 
Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 read with sub -rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair 
Value of Land ) Rules , 1995 , the Fair Value of the land in Malappuram District is hereby fixed finally as shown in 
schedule hereto . 


( 1 ) 


No. B5 - 51105 / 16 . 


14th July 2017 


SCHEDULE 


Municipality 


Ward 


Name of 
District 


Name of 

Taluk 


Classification 

by use 


Name of Village 

and Survey No. 
with Sub -Division 

Number 


Fair value 
of the land 
already 
fixed 


Revised Fair 
value of 

land 


( 3 ) 


(8 ) 


(1 ) 
Malappuram 


(2 ) 
Tirur 


(6 ) 
Garden land 

without 
raod access 


(7 ) 
· 27,03, 000 


Tirur 
Survey No. 

183 / 3B 


- 2 ,70 ,300 


- 2 . 83 Ares 


224 


No. DCMPM / 1579 / 17/B5 . 


15th July 2017 


SCHEDULE 


Municipality 


Ward 


Name of 
District 


Name of 

Taluk 


Classification 

by use 


Name of Village 
and Survey No . 
with Sub - Division 

Number 


Fair value 
of the land 
already 

fixed 


Revised Fair 
value of 

land 


( 1 ) 


( 2 ) 


( 3 ) 


(4) 


(5) 


(6 ) 


( 7 ) 


( 8 ) 


Malappuram 


Tirur 


Wet land 


- 11250 

14, 250 


9 , 500 & 
60, 000 


Pariyapuram 
Survey No . 

211/6 

(Block 1 , 
Re- survey 87 /10) 

9 .52 Ares 


Office of the District 
Collector, Malappuram . 


(Sd.) 
District Collector. 


KANNUR DISTRICT 

FORM ‘ A ’ 
(See Rule 4 ) 


NOTIFICATION 


No . 13372 / 2014 . 


26th July 2017 


Whereas , it is expedient to publish the fair value of land as required under Section 28A of the Kerala Stamp 
Act, 1959 read with Rule ( 4 ) of the Kerala Stamp Act ( Fixation of Fair Value of Land ) Rules, 1995 ; 

Now , Therefore, it is hereby made known to the public that the final fair value for the land mentioned against each 
serial number, in respect of the land situated in the survey /re - survey numbers of the Village and Taluk mentioned against 
each , shall be as shown against it in column ( 11) thereof. 


SCHEDULE 


District - Kannur . 
Village — Vilamana. 


Taluk — Iritty . 
Desom — Vilamana. 


Sl. 
No . 


Sub 
Sy. Division 
No. No . 


Re - Sy. 
Block 


Re - Sy. Panchayath / 
Re - Sy. Sub Div . Municipality / 
No. No. Corporation 


Name of 
Local Body 
Panchayath / 
Municipality / 
Corporation 

(8) 


Name 
and 
No. of 
Ward 
(9) 


Fair Value 
Classification per Are 

by use 


( 10 ) 


(11) 


(1) 
1 


(2 ) (3) 
594 


(4) 
. 


(5) 
. 


(6 ) 
. 


(7) 
Panchayath 


15 ,000 


Payam 
Panchayath 


Anappanthi 

Kavala 
Ward 5 
(New Ward ) 


Residential 
plot without 
road access 


Office of the Sub Collector, 
Thalassery . 


( Sd .) 
Sub Collector 


225 


